Regn . No. KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


| Reg . No , രജി. നമ്പർ 

KL/TV( N ) /12 /12-14 


, 
കേGOVERN 


രള സർക 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


N AN 


| 


No . 1, 16 


Vol. I 
വാല്യം 1 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


25th September 2012 
2012 സെപ്റ്റംബർ 25 

3rd Aswina 1934 
1934 ആശ്വിനം 3 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


PATHANAMTHITTA DISTRICT 


ലേല പരസ്യം 


നമ്പർ എ1. 5520 / 2011. 

2012 ആഗസ്റ്റ് 17. 
അടൂർ താലൂക്ക് റെഡ് കാസ് സൊസൈറ്റിക്കു 
വേണ്ടി ജില്ലാ കളക്ടറുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 
KL- 03 N -7259 -ാം നമ്പർ ആംബുലൻസ് വാഹനാപകടത്തെ 
തുടർന്ന് ഉപയോഗിക്കാനാകാത്ത അവസ്ഥയിൽ അടൂരിലെ 
സർക്കാർ അംഗീകൃത വർക്ക് ഷോപ്പ് ആയ രോഹിണി ഓട്ടോ 
മൊബൈൽസ് എന്ന സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 
ഉപയോഗശൂന്യമായ ടി വാഹനം ലേലം ചെയ്ത് വിൽക്കുന്ന 
തിന് ജില്ലാ കളക്ടർ അനുമതി നൽകിയിട്ടുള്ളതാണ്. ഈ 
സാഹചര്യത്തിൽ ടി വാഹനം 9- 10 - 2012 , രാവിലെ 11 മണിക്ക് 
വാഹനം നില വിൽ സൂക്ഷിച്ചിട്ടുള്ള രോഹിണി ഓട്ടോ 
മോബൈൽസ് എന്ന സ്ഥാപന പരിസരത്തുവച്ച് പരസ്യമായി 
ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കണമെ 
ന്നുള്ളവർ 1, 000 നിരതദ്രവ്യം കെട്ടിവെയ്ക്കേണ്ടതും ടി 
സ്ഥലത്തും സമയത്തും ലേലത്തിൽ പങ്കുകൊള്ളണ്ടതുമാണ്. 
ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളികേൾക്കുന്നയാളിന്റെ 


പേരിൽ ലേലം ഉറപ്പിക്കുന്നതുംഅന്നുതന്നെ നിരതദ്രവ്യം 
ഒഴിച്ചുള്ള തുകയും വിൽപ്പന നികുതിയും അടച്ച് രസീത് 
വാങ്ങേണ്ടതു മാ ണ് . ലേലം അംഗീകരിക്കുന്ന മുറയ്ക്ക് 
സർക്കാരിനോ അയൽവാസികൾക്കോ നാശനഷ്ടം ഉണ്ടാകാത്ത 
വിധത്തിൽ ടി വാഹനം ഉത്തരവ് കൊടുക്കുന്ന തീയതി 
മുതൽ ഏഴ് ദിവസത്തിനകം ലേലം കൊണ്ടയാൾ സ്വന്തം 
ചെലവിൽ മാറ്റികൊണ്ട് പോകേണ്ടതാണ്. ലേലത്തിൽ കൂടു 
തൽ ആൾക്കാർ പങ്കെടുക്കാതിരിക്കുകയോ ആവശ്യമായ 
മത്സരം ഇല്ലാതിരിക്കുകയോ ചെയ്താൽ ലേലം മാറ്റി വെയ്ക്ക 
ന്നതിനുള്ള അധികാരം ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന് 
ഉണ്ടായിരിക്കുന്നതാണ്. ലേലത്തിന്റെ മറ്റ് വ്യവസ്ഥകൾ 
സർക്കാർ ലേല വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കും. 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, ( ഒപ്പ്) 
അടൂർ. 

- റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


